Kerala Gazette No. 41 dated 20th October 2009 . 
PART II 


OOVE 


കേരള നിയമസഭാ സെക്രട്ടേറിയറ്റ് 


വിജ്ഞാപനം 


നമ്പർ 4027 / ലെജിൻ- 2 / 2009 / 


ജി. 


തിരുവനന്തപുരം, 2009 ഒക്ടോബർ 16. 


-- കേരള നിയമ സഭയുടെ നടപടിക്രമവും കാര്യനിർവ്വഹണവും സംബന്ധിച്ച 
ചട്ടങ്ങളുടെ 69 -ാം ചട്ടപ്രകാരം 2009 - ലെ തോട്ടം തൊഴിലാളി ( കേരള ഭേദഗതി) 
ബിൽ, ഉദ്ദേശകാരണങ്ങളുടെ വിവരണത്തോടും ധനകാര്യ മെമ്മോറാണ്ടത്തോടും, 
ഏൽപ്പിച്ചുകൊടുക്കപ്പെട്ട നിയമ നിർമ്മാണാധികാരം സംബന്ധിച്ച മെമ്മോറാണ്ടത്തോടും 
കൂടി പ്രസിദ്ധപ്പെടുത്തുന്നു . 


പി . ഡി . രാജൻ, 
- സെക്രട്ടറി. 


G.661/ 2009/DTP. 


പ്രന്തണ്ടാം കേരള നിയമസഭ 

ബിൽ നമ്പർ 287 


2009 - ലെ തോട്ടം തൊഴിലാളി ( കേരള ഭേദഗതി) ബിൽ 


1951- ലെ തോട്ടം തൊഴിലാളി ആക്റ്റ്വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 


ഒരു 


ബിൽ 


പീഠിക . 1951- ലെ തോട്ടം തൊഴിലാളി ആക്റ്റ് ( 1951- ലെ69 -ാം കേന്ദ്ര ആക്ട് ), 
അത് കേരള സംസ്ഥാനത്തിന് ബാധകമാകുന്നിടത്തോളം, ഇതിനുശേഷം കാണുന്ന 
ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് യുക്തമായിരിക്കുകയാൽ ; 

ഭാരത റിപ്പബ്ലിക്കിന്റെ അറുപതാം സംവൽസരത്തിൽ താഴെപ്പറയും പ്രകാരം 
നിയമമുണ്ടാക്കുന്നു : 


- 1. ചുരുക്കപ്പേരും പ്രാരംഭവും. - ( 1 ) ഇ ആ ക് ററിന് 2 0 09 - ലെ തോട്ടം 
തൊഴിലാളി ( കേരള ഭേദഗതി) ആക്റ്റ് എന്ന് പേര് പറയാം. 


(2) ഇതിന് കേരള സംസ്ഥാനം മുഴുവൻ വ്യാപ്തിയുണ്ടായിരിക്കുന്നതാണ്. 


| (3) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


- 2. 1 -ാം വകുപ്പിന്റെ ഭേദഗതി. - 1951 - ലെ തോട്ടം തൊഴിലാളി ആക്ടിലെ ( 1951- ലെ 
69 -ാം കേന്ദ്ര ആക്ട്) (ഇതിനുശേഷം പ്രധാന ആക്റ്റ്എന്നാണ് പരാമർശിക്കപ്പെടുക ), 
1 -ാം വകുപ്പ് (4) -ാം ഉപവകുപ്പ് ( എ ) ഖണ്ഡത്തിൽ, “സിങ്കോണ്” എന്ന വാക്കിനുശേഷം 
“കശുമാവ് എന്ന വാക്ക് ചേർക്കേണ്ടതാണ്. 


3. 3 ബി വകുപ്പിന്റെ ഭേദഗതി. - പ്രധാന ആക്റ്റിലെ 3 ബി വകുപ്പിൽ, (3 ) -ാം 
ഉപവകുപ്പിന് പകരം താഴെപ്പറയുന്ന ഉപവകുപ്പ് ചേർക്കേണ്ടതാണ്, അതായത്: 


“(3 ) അപേക്ഷയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങളെ സംബന്ധിച്ച് രജിസ്റ്റർ 
ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ഒരു അന്വേഷണം നടത്തേണ്ടതും അപേക്ഷയുടെ യാഥാർത്ഥ്യം 
അദ്ദേഹത്തിനു ബോദ്ധ്യപ്പെടുകയാണെങ്കിൽ രജിസ്ട്രേഷൻ നൽകാവുന്നതും അല്ലെങ്കിൽ 
അപേക്ഷ മറ്റുവിധത്തിൽ നിരസിക്കാവുന്നതും ആണ്. . 


- 4. 3ബി എ വകുപ്പ് കൂട്ടിച്ചേർക്കൽ. (1) പ്രധാന ആക്റ്റിൽ, 3ബി വകുപ്പിന് 
ശേഷം താഴെപ്പറയുന്ന വകുപ്പ് കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 
- “ദബി എ രജിസ്ട്രേഷൻ മുതലായവയുടെ പുതുക്കൽ. (1) ഈ ആക്ട് പ്രകാരം 
അനുവദിച്ചു നൽകിയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന് ആദ്യം രജിസ്റ്റർ 
ചെയ്ത തീയതി മുതൽ അല്ലെങ്കിൽ പിന്നീട് പുതുക്കുന്ന തീയതി മുതൽ അഞ്ചു 
വർഷകാലയളവുവരെ പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. 

( 2) രജിസ്ട്രേഷൻ പുതുക്കുന്നതിനു വേണ്ടിയുള്ളഓരോ അപേക്ഷയും കാലാവധി 
അവസാനിക്കുന്നതിന് കുറഞ്ഞത് അറുപത് ദിവസം മുൻപ് നിർണ്ണയിക്കപ്പെടാവുന്ന 
ഫാറത്തിൽ ആവശ്യമുള്ള വിവരങ്ങളോടു കൂടിയും അപ്രകാരമുള്ള ഫീസു സഹിതവും 
സമർപ്പിക്കേണ്ടതാണ്. 

(3 ) ഈ ആക്ടിലേയും അതിൻകീഴിൽ ഉണ്ടാക്കിയിട്ടുള്ള ചട്ട ങ്ങ ളി ലേയും 
വ്യവസ്ഥകൾ യഥാർത്ഥത്തിൽ പാലിക്കപ്പെട്ടുവെന്ന് രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗസ്ഥന് 
ബോദ്ധ്യപ്പെടുന്നതുവരെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് അദ്ദേഹം പുതുക്കി നൽകുവാൻ 
പാടുള്ളതല്ല. 
- ( 4) രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് തെറ്റിദ്ധരിപ്പിച്ചോ വഞ്ചനാപരമായോ നേടിയതാ 
ണെന്നോ ഈ ആക്റ്റിലെയോ അതിൻ കീഴിൽ ഉണ്ടാക്കിയിട്ടുള്ള ചട്ടങ്ങളിലെയോ 
ഏതെങ്കിലും വ്യവസ്ഥകൾ തൊഴിലുടമ ലംഘിച്ചുവെന്നോ അത് പാലിക്കുന്നതിൽ 
പരാജയപ്പെട്ടുവെന്നോ രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗസ്ഥന് തോന്നുകയാണെങ്കിൽ 
അദ്ദേഹത്തിന് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിന്റെ കൈവശക്കാരന് പറയുവാനുള്ളത് 
പറയുവാൻ ഒരു അവസരം നൽകിയതിനുശേഷം, ഉത്തരവു വഴി, രജിസ്ട്രേഷൻ 
സർട്ടിഫിക്കറ്റ് റദ്ദാക്കുകയോ, സസ്പെന്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. 

(5) രണ്ടോ അതിലധികമോ തോട്ടങ്ങൾ സംയോജിപ്പിക്കുമ്പോൾ, ഈ ആക്റ്റിലെ 
നിലവിലുള്ള വ്യവസ്ഥകൾ പ്രകാരം നൽകേണ്ടതായിട്ടുള്ള ഏതെങ്കിലും സംരക്ഷണത്തി 
നെയോ ക്ഷേമസൗകര്യങ്ങളെയോ അപ്രകാരമുള്ള സംയോജിപ്പിക്കൽ ബാധിക്കാൻ 
ഇടയുണ്ടെങ്കിൽ അത്തരം സംയോജനത്തിനുള്ള, 1954 ഏപ്രിൽ 1 -ാം തീയതിയിലോ 
അതിനുശേഷമോ ഈ ആക്റ്റ് ബാധ ക മാ യിട്ടുള്ള ഏതെങ്കിലും ഭൂമിയെയോ 
തോട്ടങ്ങളായി രജിസ്റ്റർ ചെയ്ത തോട്ടങ്ങളെയോ സംബന്ധിച്ച , യാതൊരു അപേക്ഷയും 
രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ പരിഗണിക്കുവാൻ പാടുള്ളതല്ല. . 

5. 3സി വകുപ്പിന്റെ ഭേദഗതി. പ്രധാന ആക്ടിലെ 3സി വകുപ്പിൽ, (2 ) -ാം 
ഉപവകുപ്പിനുശേഷം താഴെപ്പറയുന്ന ഉപവകുപ്പുകൾ ചേർക്കേണ്ടതാണ്, അതായത്: 

- “(3) രജിസ്ട്രേഷനുള്ള ഒരു അപേക്ഷ 3ബി വകുപ്പിന്റെ ( 3) -ാം ഉപവകുപ്പ് 
അല്ലെങ്കിൽ 3ബിഎ വകുപ്പിന്റെ (3) -ാം ഉപവകുപ്പ് അല്ലെങ്കിൽ (4 ) -ാം ഉപവകുപ്പ് പ്രകാരം 
നിരസിച്ചുകൊണ്ടുള്ള രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ ഒരു ഉത്തരവുമൂലം സങ്കടമനു 
ഭവിക്കുന്ന ഏതൊരാൾക്കും ആ ഉത്തരവ് കൈപ്പറ്റി മുപ്പതു ദിവസത്തിനകം (1 ) -ാം 
ഉപവകുപ്പിൽ പരാമർശിക്കപ്പെടുന്ന അധികാരസ്ഥാനത്തിന് ഒരു അപ്പീൽ ബോധിപ്പി 
ക്കാവുന്നതാണ്. 


- ( 4) (3 ) -ാം ഉപവകുപ്പ് പ്രകാരം ഒരു അപ്പീൽ കൈപ്പറ്റിക്കഴിഞ്ഞാൽ, അപ്പീൽ 
അധികാരസ്ഥാനത്തിന്, അപ്പീൽ വാദിക്കും രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്കും അക്കാ 
ര്യത്തിൽ പറയുവാനുള്ളത് പറയുവാൻ ഒരു അവസരം നൽകിയതിനുശേഷം, എത്രയും 
വേഗം അപ്പീൽ തീർപ്പാക്കാവുന്നതാണ്. ”. 


ഉദ്ദേശ്യകാരണങ്ങളുടെ വിവരണം 
1951 - ലെ തോട്ടം തൊഴിലാളി ആക്ടിലെ 1 ( 4) ( എ ), 3ബി ( 3), 3സി എന്നീ 
വകുപ്പുകളിൽ ഭേദഗതി വരുത്തുന്ന തിനും 3ബിഎ എന്ന ഒരു പുതിയ വകുപ്പ് 
കുട്ടിച്ചേർക്കുന്നതിനും കേരള സർക്കാർ തീരുമാനിക്കുകയുണ്ടായി. കേരളത്തിൽ ധാരാളം 
കശുമാവ് തോട്ടങ്ങളും അനുബന്ധ വ്യവസായങ്ങളും ഉണ്ട്. 1951 - ലെ തോട്ടം തൊഴിലാളി 
ആക്ടിലെ 1 ( 4 ) ( എ ) വകുപ്പിൽ “കശുമാവ്” കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് കശുമാവ് 
തോട്ടങ്ങൾക്കുകൂടി ഈ ആക്റ്റ് ബാധകമാക്കുന്നത് അഭിലഷണീയമാണ്. ഒരു തോട്ടം 
രജിസ്റ്റർ ചെയ്യുന്നതിനുമുമ്പ്രജിസ്ട്രേഷനുള്ള അപേക്ഷയുടെ നിജസ്ഥിതി ഉറപ്പാക്കുന്നതിന് 
രജിസ്റ്റർ ചെയ്യുന്ന ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്നതിനായി പ്രത്യേക വ്യവസ്ഥകൾ 
1951 - ലെ തോട്ടം തൊഴിലാളി ആക്റ്റിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. പ്രസ്തുത 
ആവശ്യത്തിലേക്കായി ആക്റ്റിലെ 3ബി വകുപ്പിൽ (3) -ാം ഉപവകുപ്പ് കൂട്ടിച്ചേർക്കാൻ 
ഉദ്ദേശിക്കുന്നു. ഒരിക്കൽ അനുവദിച്ചു നൽകിയ തോട്ടങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കുന്ന 
തിന് ആക്റ്റ് വ്യവസ്ഥ ചെയ്യുന്നില്ല . രജിസ്ട്രേഷൻ പുതുക്കി നൽകുന്നതിനുള്ള 
വ്യവസ്ഥ കൂടി ആക്റ്റിൽ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അത് സംസ്ഥാനത്തിന് നികുതി 
വരുമാനമുണ്ടാക്കുന്നതിനുപരി ആക്റ്റിലേയും ചട്ടങ്ങളിലേയും വ്യവസ്ഥകളുടെ നടത്തിപ്പ് 
കാര്യക്ഷമമായി നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നതാണ്. ആക്റ്റിൽ കൂട്ടിച്ചേർക്കാൻ 
ഉദ്ദേശിക്കുന്ന 3ബിഎ വകുപ്പ് ഈ ആവശ്യത്തിലേക്കാണ്. തോട്ടങ്ങളുടെ രജിസ്ട്രേഷൻ 
റദ്ദാക്കിയതിനെതിരെ അപ്പീൽ നൽകുന്നതിനുള്ള വ്യവസ്ഥകൾ മാത്രമാണ് ഇപ്പോൾ 
നിലവിലുള്ളത്. 3സി വകുപ്പിന് വരുത്താനുദ്ദേശിക്കുന്ന നിർദ്ദിഷ്ട ഭേദഗതി, അതതു 
സംഗതി പോലെ, തോട്ടങ്ങളുടെ രജിസ്ട്രേഷൻ ഉത്തരവുകൾ/രജിസ്ട്രേഷൻ റദ്ദാക്കൽ/ 
രജിസ്ട്രേഷൻ പുതുക്കൽ/രജിസ്ട്രേഷൻ പുതുക്കുന്നത് നിരസിക്കൽ എന്നിവയ്ക്കെതിരെ 
അപ്പീലിന് വ്യവസ്ഥ ചെയ്യുന്നതിനുവേണ്ടിയുള്ളതാണ്. 


മേൽപ്പറഞ്ഞ ലക്ഷ്യം നിറവേറ്റുന്നതിനുദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ബിൽ. 


ധനകാര്യ മെമ്മോറാണ്ടം 


ഈ ബിൽ നിയമമാക്കുകയും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്താൽ, 
സംസ്ഥാന സഞ്ചിതനിധിയിൽ നിന്നും യാതൊരു ചെലവും ഉണ്ടാകുന്നതല്ല. 


പി. കെ . ഗുരുദാസൻ. 


